Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL / TV ( N ) /634/ 2012 -14 


- 


. 
കGOVERN 


ക 


രള സർക് 
ENMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ജൂ ലൈ 29 

29th July 2014 
1189 കർക്കടകം 13 
13th Karkadakam 1189 


നമ്പർ 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


1936 ശാവണം 7 
7th Sravana 1936 


PART III 
Irrigation Department 


ദർഘാസ് പരസ്യം 


( 3 ) 


(1) 

(2) 
2 3/ ഇഇ / 2014-15 നെയ്യാർ ജലസേചന പദ്ധതി 

വെള്ളായണി നോർത്ത് ബ്രാഞ്ച് ചാനലിൽ 
ഇടിഞ്ഞുപോയ കനാൽ ഭാഗത്തിന്റെ 
പുനരുദ്ധാരണവും ചെയിനേജ് 5050 മീറ്റർ 
മുതൽ 5200 മീറ്റർ വരെയുള്ള ലീഡിംഗ് 
ചാനലിലെ കട്ട് & കവറിലെയും തടസ്സം 
മാറ്റുന്നതുമായ പണികൾ - 4.50 ലക്ഷം | 11,250 

ദർ ഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 1 - ന് 
- 2,200 + വാറ്റ്, കമനമ്പർ 2 - ന് 900 + വാറ്റ്. 


നമ്പർ ഡി6 - 671 / 2008. 

2014 ജൂ ലൈ 10 . 
- കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം വൻകിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് അനുയോജ്യരായ അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം 
ചെയ്ത മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റർ ചെയ്ത തപാലിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ സർവ്വീസ്മുഖേന ലഭിക്കുന്ന 
ദർ ഘാ സു കൾ സ്വീക രി ക്കു ന്ന ത ല്ല . പസ്തുത ദിവസം 
അ വ ധി യാ കുന്നപക്ഷം അടു ത്ത പ വർത്തി ദിവസം 
ഇതേ സമ യ ങ്ങ ളിൽ ദർഘാസുകൾ സ്വീക രിക്കു ന്നതും 
തുറക്കുന്നതുമാണ്. 
ക്രമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ 

പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 

(2 ) 
1 2 /ഇഇ/ 2014- 15 നെയ്യാർ ജലസേചന പദ്ധതി - 
മാങ്കുട്ടം പാലത്തിനടുത്ത് ചെയിനേജ് 
12750 മീറ്ററിന് താഴ്ഭാഗത്തായി പൂവാർ 
ഈസ്റ്റ് ബാഞ്ച്ചാനലിലെ വലതുകരയുടെ 
സംരക്ഷണ പണി - 14.55 ലക്ഷം 

36, 400 


ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും- 24- 7 - 2014 ഉച്ചയ്ക്ക് 1 മണിവരെ. 

- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും- 30 - 7 - 2014 വൈകുന്നേരം 3 മണിവരെ. 


- ( 1) 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 30 - 7 - 2014 
വൈകുന്നേരം 3.30 മണി. 


- കരാറു കാ രുടെ യോഗ്യത - കമ നമ്പർ 1 - ന് സിയും 
അതി നു മുകളിലും, ക്രമ നമ്പർ 2 - ന് ഡിയും അതിനു 
മുകളിലും. 


പണി തീർക്കേണ്ട കാലാവധി - 4 മാസം. 


29th JULY 2014 ] 


IRRIGATION DEPARTMENT 


422 


(2 ) 
8 / ഇഎംഐ / 2014 - 15 വിളവൂർക്കൽപഞ്ചായത്തിൽ 
ചന്തനടയിൽ മച്ചേൽ മലയം തോടിൽ 
തടയണ നിർ മ്മാ ണ വും സംരക്ഷണഭിത്തി 
നിർമ്മാണവും- 9, 00,000 


22 ,500 


8 10 / ഇഇഎംഐ / 2014 - 15 - പാറശ്ശാല പഞ്ചായത്തിൽ 
ഊരംകുളം കാരാളി തോടിനു കുറുകെ തടയണ 
നിർ മ്മാ ണം - 9,30,000 


23 ,300 


- കേരള സർക്കാരിന്റെ 100 - ന്റെ മുദ്രപത്രത്തിൽ 
ജല സേചന വകു പ്പിന് ബാധക മായ പാഥ മിക കരാറും 
എക്സ്സിക ട്ടീവ് എഞ്ചിനീയറെ അ ധി കാ ര പ്പെ ടു ത്തിയ 
ആവശ്യമായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട നിരതദ്രവ്യവും ഉള്ളടക്കം 
ചെയ്തിട്ടില്ലാത്ത ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. 
1990 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമ നിധി 
നിയമത്തിലെ എല്ലാ വ്യവസ്ഥകളും ജലസേചന വകുപ്പിലെ 
ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമാണ്. 

- തൊഴിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന 
ദർഘാ സു ക ളോ ടൊപ്പം ജി . ഒ . ( എം . എ സ്) 135 / 97 / 
കോ -ഓപ്പറേറ്റീവ് തീയതി 13- 11 - 1997 നിഷ്കർഷിക്കുന്ന സർട്ടിഫി 
ക്കറ്റും കൈവശമുള്ള പ്രവർത്തിയുടെ വിവരങ്ങളും ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. 

-- പൊതുമരാമത്ത്/ ജലസേചനം എന്നീ ഡിപ്പാർട്ട്മെന്റിലെ 
ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമാണ്. 


9 11/ ഇഇഎംഐ / 2014 -15 കൊല്ലായിൽ പഞ്ചായത്തിൽ 

നടുതോടിനു കുറുകെ തടയണ നിർമ്മാണം 
- 8, 00, 000 


20 ,000 


10 12 / ഇഇഎംഐ /2014 -15 ചെമ്മരുതി പഞ്ചായത്തിൽ 

തങ്ങനമൂട് ചെമ്മരുതി ഏലാതോടിനു കുറുകെ 
തടയണ നിർ മ്മാ ണം - 7,00, 000 


17 ,500 


11 


3/ ഇഎംഐ /2014 -15 മാണിക്കൽ പഞ്ചായത്തിൽ 
ഒഴുക്കുപാറ തോടിനു കുറുകെ തടയണ 
നിർ മ്മാണം - 7,00,000 


17 , 500 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ കാര്യാലയം, 
വൻകിട ജലസേചന വിഭാഗം, 

- ( ഒപ്പ്) 
തിരുവനന്തപുരം. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


12 14 / ഇഇഎംഐ / 2014 - 15 - തിരു വ ന ന്തപുരം 

കോർപ്പറേഷനിൽ ചന്തവിള വാർഡിൽ 
പനയിൽകുന്ന്കുന്നത്തുനട തോടിനു കുറുകെ 

തടയണ നിർ മ്മാണം - 8,50,000 
13 15 / ഇഇഎംഐ / 2014 -15 - മംഗലപുരം പഞ്ചായത്തിൽ 
കണ്ടുകൃഷി ആറ്റിൽ തടയണ നിർമ്മാണം 
10 , 00 , 000 


21,300 


25 ,000 


14 16 / ഇഇഎംഐ / 2014- 15 -കള്ളിക്കാട് പഞ്ചായത്തിൽ 

പെരുങ്കുളങ്ങര കുണ്ടറ മൂഴി തോടിൽ തടയണ 
നിർ മ്മാ ണം - 7,00,000 


17 , 500 


15 17 / ഇഇഎംഐ / 2014 - 15 - പൂവച്ചൽ പഞ്ചായത്തിൽ 

കൊണ്ണിയൂർ തോടിൽ തടയണ 
നിർ മ്മാണം - 7 , 00,000 


17 ,500 


| ( 3 ) 


16 18 / ഇഇഎംഐ / 2014 -15 അതിയന്നൂർ പഞ്ചായത്തിൽ 

വാർഡ് നമ്പർ 3 - ൽ കണ്ണംകര തോടിൽ 
തടയണ നിർ മ്മാ ണം - 6,00,000 


15 , 000 


17 


പുനർ ദർഘാസ് പരസ്യം 
നമ്പർ ഡി. ബി. ജനറൽ 146 / 94. 

2014 ജൂ ലൈ 11. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം ചെറുകിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് ജലവിഭവ വകുപ്പിലോ 

പൊതുമരാമത്ത് വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 
നിർദ്ദിഷ്ട യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും 
പവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

കമ - ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ - പേരും അടങ്കൽ തുകയും 
- ( 1) 

( 2 ) 
| 2 / ഇ ഇ എം എ / 2 0 14 - 15 - കിളി മാ നൂർ 
പഞ്ചായത്തിലെ വെള്ളറക്കലിനു സമീപം 
വെള്ളറക്കൽ വലിയ കണ്ടം ഏലാ തോടിനു 
കുറുകെ തടയണ നിർമ്മാണം - 10 ,00,000 25,000 
3 / ഇഇഎംഐ /2014 - 15 - പാങ്ങോട് പഞ്ചായത്തിൽ 
ഭരതന്നൂർ തോടിനു കുറുകെ ഭരതന്നൂരിനു 

സമീപം തടയണ നിർമ്മാണം - 7,00, 000 17 ,500 
3 4/ ഇഇഎംഐ /2014 -15 ഒറ്റൂർ പഞ്ചായത്തിൽ 

ശ്രീനാരായണപുരം ഏലായിൽ ഒറ്റൂർ തോടിനു 
കുറുകെ തടയണ നിർമ്മാണം - 10,00,000 25, 000 
5/ ഇഇഎംഐ /2014 - 15 - പനവൂർ പഞ്ചായത്തിൽ 
വ ഞ്ചു വ ം കൊന്നമൂട് ഏ ലാ തോടിൽ 
ത ട യ ണ നിർമ്മാണം - 10 ,00 ,000 

25, 000 
6/ ഇഇഎംഐ / 2014 - 15 - അരുവിക്കര പഞ്ചായത്തിൽ 
രൂഷിക്കോണം മീനമ്പള്ളി തോടിൽ തടയണ 
നിർമ്മാണം - 10 ,00 ,000 

| 25 ,000 
7 / ഇ ഇ എം എ / 2 014 - 15 - നടു മ ങ്ങാട് 
മുനിസിപ്പാലിറ്റിയിൽ പൂവത്തൂർ പരിയാരം 
തോട്ടുമുക്ക് ഏലാ തോടിൽ തടയണ 
നിർമ്മാണം - 10 , 00 ,000 

25, 000 


19 / ഇഇഎംഐ / 2014- 15 - നഗരൂർ പഞ്ചായത്തിൽ 
കീഴ്പേരൂർ ഇടച്ചാൽ നഗരൂർ വെള്ളല്ലൂർ ഏലാ 
തോടിനു കുറുകെ തടയണ നിർമ്മാണം 
- 15, 00,000 


37 ,500 


18 20/ ഇഇഎംഐ / 2014 - 15 - തിരുവനന്തപുരം 

കോർപ്പറേഷനിൽ ചെമ്പഴന്തി വാർഡിൽ 
തെറ്റിയാർ തോടിൽ തടയണയുടെ 
നിർ മ്മാ ണം - 10, 00,000 


25,000 


19 21/ ഇഇഎംഐ / 2014 -15 മംഗലപുരം പഞ്ചായത്തിൽ 
ചെമ്പകമംഗലം വാർഡിൽ ചെമ്പകമംഗലം 
കോരാണി തോടിൽ തടയണയുടെ 
നിർ മ്മാ ണം - 8 ,00, 000 


20 , 000 


20 


22 / ഇഇഎംഐ /2014 - 15 ആര്യനാട് പഞ്ചായത്തിൽ 

കോര പ്പറമ്പ് കുത്തു കു ഴി തോടിൽ 
കുത്തുകുഴിയിൽ തടയണയുടെ നിർമ്മാണം 
| 1 ,20, 000 


18, 000 


29th JULY 2014] 


IRRIGATION DEPARTMENT 


423 


24 


- ( 1) 

നിരതദ്രവ്യം തിരുവനന്തപുരംചെറുകിട ജലസേചന വിഭാഗം 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മാറ്റി എടുക്കത്തക്കരീതിയിൽ 
21 23/ ഇഇഎംഐ / 2014- 15 - ആര്യനാട് പഞ്ചായത്തിൽ 

വാങ്ങേണ്ടതും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 
കു ത്തു കു ഴി കാ ര പ റമ്പ് തോടിൽ 
കോരപ്പറമ്പിൽ തടയണയുടെ നിർമ്മാണം 

-- പൂരിപ്പിച്ച ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാൽ സ്പീഡ് 
- 7, 50 ,000 

പോസ്റ്റ്മുഖേന മാത്രം 31- 7- 2014 വൈകുന്നേരം 4 മണിക്ക് 
18 ,800 

മുമ്പായി താഴെ ഒപ്പുവച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ 
22 24 / ഇഎംഐ / 2014 -15 - കരവാരം പഞ്ചായത്തിൽ 

എത്തിക്കേണ്ടതാണ്. കൊറിയർ സർവ്വീസിൽ അയയ്ക്കുന്നതോ 
വഞ്ചിയൂർ കട്ടപറമ്പ് തോടിനു കുറുകെ 

നേരിട്ട് നൽകുന്നതോ ആയ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
തടയണയുടെ നിർമ്മാണം - 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും രേഖപ്പെടുത്തിയ 
- 15 , 00 ,000 

37,500 

മുദ്രവച്ച കവറിലായിരിക്കണം ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. 
23 25/ ഇഇഎംഐ /2014 -15 മടവൂർ പഞ്ചായത്തിൽ 

ലഭിച്ച ദർഘാസുകൾ 31- 7 - 2014 വൈകുന്നേരം 4 മണിക്ക് 
പഴുവടി വാഴ്ചൺ ഏലാ തോടിനു 
കുറുകെ തടയണയുടെ നിർമ്മാണം - 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
- 15 , 00, 000 

37 ,500 

മറ്റ് ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരാകുന്ന കരാറുകാരുടെ 

സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. അന്നേ ദിവസം അവധി 
26/ ഇഇഎംഐ /2014 - 15 ആനാട് പഞ്ചായത്തിൽ 
ആരമ്പള്ളി പമ്പ് ഹൗസിനു സമീപം 

ആ യാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 4 മണിവരെ 
തടയണയുടെ നിർമ്മാണം 

ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 4 മണിക്ക് 
15 , 00 , 000 

37 ,500 തുറക്കുന്നതുമാണ്. നിരതദ്രവ്യമായി " ഇന്ദിരാവികാസ് പ്രത 
25 28/ ഈ ഇഎംഎ / 2014 - 15 - ഊഴ മ ല യ്ക്ക ൽ 

സ്വീകരിക്കുന്നതല്ല. ജലവിഭവ വകുപ്പിലെയും പൊതുമരാമത്ത് 
പഞ്ചായത്തിൽ ചിറ്റാർ തോടിൽ കോട്ടറ 

വകുപ്പിലെയും ദർഘാസുകളെ സംബന്ധിക്കുന്ന മറ്റെല്ലാ 
( ആഴകം) യിൽ തടയണ നിർമ്മാണം - 

വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. ലേബർ 
15, 00 , 000 

37,500 

കോൺട്രാക്ട് സൊസൈറ്റികൾ ദർഘാസിനോടൊപ്പം അവരുടെ 
26 1/ ഇഇഎംഐ / 2014 -15 - പദ്ധതി സംരക്ഷണം- 

യോഗ്യത , കൈവശമുള്ള പണികൾ, അവർക്ക് എടുക്കാവുന്ന 
തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാലാഞ്ചിറ 

പണികളുടെ സാമ്പത്തിക പരിധി മുതലായവ ഉൾക്കൊള്ളുന്ന 
വാർഡിൽ ചാലക്കുഴി ലെയിനിനു സമീപം 

സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ജോയിന്റ് രജിസ്ട്രാറിൽ നിന്ന് 
നിലവിലുള്ള തോടിന്റെ ചെളി നീക്കം 
ചെയ്യുന്ന പണികളും കവറിംഗ് സ്ലാബ് ഇടുന്ന 

ലഭിച്ചത് ദർഘാ സി നോ ടൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ് . 
പണികളും - 2, 80 ,000 

7 , 000 

ജി . ഒ. ( പി ) നമ്പർ 84 / 97 / പി . ഡബ് ളൂ . ആൻറ് റ്റി . 

പകാരമുള്ള നിബന്ധനകളെല്ലാം ഈ ദർഘാസിനും 
ദർഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 1, 3 

ബാധകമാണ്. 
മുതൽ 9 വരെ, 12 , 13, 18 മുതൽ 21 വരെ ഇവയ് ക്ക് 
1,500 + വാറ്റ് @ 5 %, കമനമ്പർ 2, 10 , 11, 14 , 15 ഇവയ്ക്ക് എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
1,400 + വാറ്റ് @ 5 %, കമനമ്പർ 16 - ന് 1,200 + വാറ്റ് @ 5 % , കാര്യാലയം, ചെറുകിട 
ക്രമനമ്പർ 17 , 22, 23, 24, 25 ഇവയ്ക്ക് 2,300 + വാറ്റ് @ 5 %, ജലസേചന വിഭാഗം, 

( ഒപ്പ്) 
ക്രമനമ്പർ 26 - ന് 600 + വാറ്റ് @ 5 %. 

അമ്പലമുക്ക്, തിരുവനന്തപുരം. എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 
കരാറുകാരുടെ വിഭാഗം ക്രമനമ്പർ 26- ന് ക്ലാസ്സ് " ഡി യും 
അതിനു മുകളിലും, മറ്റുള്ളവയ്ക്ക് ക്ലാസ്സ് " സി യും അതിനു 

ദർഘാസ് പരസ്യം 
മുകളിലും. 

നമ്പർ ടി . എൻ. 1/ 2014 - 15. 

2014 ജൂ ലൈ 7. 
പണി പൂർത്തീകരിക്കാനുള്ള കാലാവധി കമനമ്പർ 16, -- കേരള ഗവർണ്ണർക്കു വേണ്ടി തണ്ണീർമുക്കം കുട്ട നാട് 
26 ഇവയ്ക്ക് 3 മാസം, ക്രമനമ്പർ 17 , 22 മുതൽ 25 വരെ 5 - ഡവലപ്മെന്റ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
മാസം, മറ്റുള്ളവയ്ക്ക് 4 മാസം. 

പറയുന്ന പ്രവർത്തിക്ക് 7 - 8- 2014 - ന് വൈകുന്നേരം 3. 30 മണി 

വരെ നിശ്ചിത യോഗ്യതയിൽ " ഡി യും അതിനു മുകളിലുമായി 
ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും 23 - 7 - 2014 

രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാർ , നിലവിലുള്ള ഉത്തരവു 
മുതൽ 24 -7- 2014 വൈകുന്നേരം 4 മണി വരെഎല്ലാ പ്രവൃത്തി 

കൾക്ക് വിധേയമായി യോഗ്യതയുള്ള അംഗീകൃത തൊഴിലാളി 
ദിവസങ്ങളിലും താഴെ ഒപ്പു വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ സഹകരണ സംഘങ്ങൾ എന്നിവരിൽ നിന്നും പ്രവർത്തിയുടെ 
കാര്യാലയത്തിൽനിന്നും ലഭിക്കുന്നതാണ്. ദർഘാസുകളുടെ - പേരുവിവരം രേഖപ്പെടുത്തി മുദ്രവച്ചിട്ടുള്ള കവറുകളിൽ മത്സര 
കൂടെ 100 - ന്റെ മുദ്രപത്രത്തിൽ നിശ്ചിത ഫോറത്തിലുള്ളതു സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാ 
പ്രകാരം തയ്യാറാക്കിയ പ്രാഥമിക കരാർപത്രം സമർപ്പിക്കേണ്ട 

സുകൾ സ്പീഡ് പോസ്റ്റോ രജിസ്റ്റേഡ് തപാൽ വഴിയോ നിശ്ചിത 
താണ്. പ്രാഥമിക കരാർപ്രതം ഇല്ലാതെ സമർപ്പിക്കുന്ന 

തീയതിക്കകം സമർപ്പിക്കേണ്ടതാണ്. ( കൊറിയറായോ നേരിട്ടോ 
ദർഘാസുകൾ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 

ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല.) അന്നേദിവസം വൈകുന്നേരം 

4 മണിക്ക് താഴെ ഒപ്പിട്ടിരിക്കന്നെ ഓഫീസറോ അദ്ദേഹം 
1984 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 

അധികാരപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനോഹാജരുള്ള 
നിയമത്തിലെ 8 ( 2 ) വകുപ്പ് അനുസരിച്ച് പസ്തുത 

കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
പണിയെടുക്കുന്ന കരാറുകാരൻ പ്രവൃത്തിയുടെ മൊത്തം 

അന്നേ ദിവസം അ വ ധി യാ യാൽ അടുത്തദിവസം ദർഘാ 
ചെലവിന്റെ ഒരു ശതമാനം നിർമ്മാണ തൊഴിലാളി 

സുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. മറ്റു 
ക്ഷേമനിധി ഫണ്ടിലേക്ക് നൽകാൻ ബാദ്ധ്യസ്ഥനാണ്. നിബന്ധനകൾക്ക് മാറ്റമില്ല . 


29th JULY 2014] 


IRRIGATION DEPARTMENT 


424 


ദർഘാസ് നമ്പർ - 1/ ഇഇ)/ കെ . ഡി. റ്റി /2014- 15. 

All prevailing conditions applicable to tenders in 

Irrigation and Public Works Departments are applicable to 
( പവർത്തിയുടെ പേരു വി വ രവും ഉദ്ദേശ അ ട ങ്കൽ 

| these tenders also . 
തുകയും - കരിയാർ പാലത്തിന്റെ നിർമ്മാണത്തിനോടനുബന്ധി 
ച്ചുള്ള കോൺക്രീറ്റ് തൂണിന്റെ മുകൾഭാഗം ചിപ്പ് ചെയ്യാനായി Office of the 

പൊളിച്ച് നീക്കപ്പെട്ട ഇരുമ്പ് ഷീറ്റിന്റെ ഭാഗങ്ങൾ (6 എം. എം. Executive Engineer, 
ഘനമുള്ളത്) - 5,14 ,332. 

Kuttanad Development Division , 

( Sd.) 
Thanneermukkom . 

Executive Engineer. 
നിരതദ്രവ്യം- 12, 900 . 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 1,050 + വാറ്റ്. 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി 15 ദിവസം 

ദർഘാസ് പരസ്യം 
ദർഘാസ് പ്രമാണങ്ങളും മറ്റും താഴെ ഒപ്പിട്ടിരിക്കുന്ന നമ്പർ ഡി1- ടി . എൻ. 2014. 

2014 ജൂ ലൈ 3. 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 1- 8 - 2014 മുതൽ 

കേരള ഗവർണ്ണർക്കു വേണ്ടി കാസറഗോഡ് ചെറുകിട 
എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ദർഘാസ് ഫോറം നൽകുന്ന 

ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
അവസാന തീയതിയായ 4 - 8 - 2014 - ന് ഉച്ചയ്ക്ക് ഒരു മണി 

പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി നിർദ്ദിഷ്ട യോഗ്യതയുള്ള 
വരെയും ലഭിക്കുന്നതാണ്. സ്വീകരിക്കുന്ന നിശ്ചിതവില (മടക്കി 

അംഗീകൃത കരാറു കാ രിൽനിന്നും മൽസരസ്വഭാ വമുള്ള 
കൊടുക്കുന്നതല്ല) രൊക്കം പണമായോ മണിയോർഡറായോ 

ദർ ഘാ സു കൾ പ്രവൃ ത്തിയുടെ പേരെഴു തിയ മുദ്രവച്ച 
രേഖാമൂലം അടച്ച് അപേക്ഷിച്ചാൽ ദർഘാസുകൾ ലഭിക്കുന്ന - കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
താണ്. ദർഘാസുകൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 

ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാൽ, സ്പീഡ് പോസ്റ്റ് 
തൊഴിലാളി സഹകരണ സംഘങ്ങൾ പ്രവർത്തികൾക്കുള്ള 

എന്നിവ വഴി മാത്രമേ സ്വീക രി ക്കുകയുള്ളു. കൊറിയർ 
യോഗ്യതയെ സംബ ന്ധിച്ചും പ്രസ്തുത സഹ ക രണ 

സർവ്വീസിൽ അയയ്ക്കുന്നതോ നേരിട്ട് നൽകുന്നതോ ആയ 
സംഘങ്ങൾക്ക് നിലവിലുള്ള പ്രവർത്തികളെ സംബന്ധിച്ചും 

- ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. തപാൽ തകരാറുമൂലമോ 
രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ദർഘാസു 

- മറ്റോ കാലതാമസം വന്നാൽ ഡിപ്പാർട്ടുമെന്റ് യാതൊരുവിധ 
കൾ സംബന്ധിച്ച് പൊതുമരാമത്ത്, ഇറിഗേഷൻ എന്നീ വകുപ്പു - ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. ദർഘാസിന്റെ കാലാവധി 
ക ളിൽ നില വിലുള്ള ചട്ട ങ്ങളും വ്യവ സ്ഥ കളും ഈ - അത് സ്വീകരിക്കുന്ന അവസാന തീയതി മുതൽ 3 മാസമായിരിക്കും. 
ദർഘാസിനും ബാധകമാണ്. 

ദർഘാസ് നമ്പരും 

- നിരത 
കമ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 

നമ്പർ 
No. TN- 1/2014 -15 . 7th July 2014. 

അടങ്കൽ തുകയും 
Competitive tenders in sealed cover superscribing - 1/ 2014 - 15 - വൈദ്യുതീകരണ പ്രവൃത്തി 
the name of work are invited for and on behalf of the 

പദ്ധതി സംരക്ഷണം - കാസറഗോഡ് 
Governor of Kerala by the undersigned from contractors 

മുനിസിപ്പാലിറ്റിയിലെ അട്ക്കത്ത്ബയൽ 
of eligible class . The tenders will be received upto 

വില്ലേജിലെ റീ. സർവ്വേ നമ്പർ 75 /2,3 ( പി. ടി. 
3 . 30 p . m . on 7 -8 - 2014 by registered post and will be 

എസ്) പടുപ്പിൽകച്ചായി തോടിന്റെ സംരക്ഷണവും 

ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ മെയിന്റനൻസും 
opened at 4 p . m . on the same day . Tenders through 

കാസർഗോഡ് മൈനർ ഇറിഗേഷൻ ഡിവിഷൻ 
courier service will not be accepted . Department will not 

ഇലക്ട്രിക്കൽ റീ വയറിംഗ് - 2, 58, 406 

- 6,500 
be responsible for the postal delay . If the last date of 

2/ 2014 - 15 - പദ്ധതി സംരക്ഷണം പനത്തടി 
receipt of tenders will be a holiday, tenders will be opened 

പഞ്ചായത്തിൽ പാണത്തൂർ പുഴയ്ക്ക് കുറുകെ 
at the same time on the next day. Tender forms and 

എരിഞ്ഞിലംകോട് ചെക്ക് ഡാമിന്റെ വാർഷിക 
other details can be had from the office of the 

അറ്റകുറ്റപണികൾ 2014 - 15 - ചെക്ക് ഡാം ഭാഗത്ത് 
Executive Engineer, Kuttanadu Development Division , 

അടിയന്തര റിവർ ട്രയിനിംഗ് പ്രവൃത്തികൾ 
Thanneeermukkom upto 1 p .m . on 4 -8 - 2014 . 

- 6, 30 , 000 

15 ,750 

3 / 2014 - 15 - പദ്ധതി സംരക്ഷണം- ചെങ്ക ള 
Tender No . and Name of work with Estimate PAC 

പഞ്ചായത്തിൽ ചെങ്കള വയൽ തോടിന്റെ 
1 /EE /KDT/ 2014 - 15 — Steel Sheet Scrap (6mn thick 

അറ്റകുറ്റപണികൾ (പുനർ ദർഘാസ്) - 
M . S . sheet) of Kariyar Bridge in Thalayazham 

- 4 , 72 , 504 

11,850 
Panchayath - 5,14,332 . 

ദർ ഘാസ് ( പമാ ണ ത്തിന്റെ വില - കമ നമ്പർ 1 - ന് 

- 600 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 1,300 + വാറ്റ്, ക്രമനമ്പർ 3 - ന് 
Earnest Money Deposit - 12,900 . 

1,000 + വാറ്റ്. 
Cost of tender documents — 1,050 + VAT. 

കരാറുകാരന്റെ യോഗ്യത - ക്രമ നമ്പർ 1- നും 2 - നും 

“ സി യും മുകളിലും, ക്രമനമ്പർ 3 - ന് " ഡി യും മുകളിലും. 
Time of completion — 15 Days. 

- പ്രവർത്തി തീർക്കേണ്ട കാലാ വധി - ക്രമ നമ്പർ 1- ന് 

1 മാസം, ക്രമ നമ്പർ 2 - നും 3 - നും 3 മാസം (മഴക്കാലവും 
Class of contractor - D and above. 

ജലസംഭരണ സമയവും ഒഴികെ ). 


3 


29th JULY 2014] 


IRRIGATION DEPARTMENT 


425 


- പ്രവൃത്തികളുടെ ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദ - ഗവൺമെന്റ് ഉത്തരവ് ( പി ) 84 / 97 പി . ഡ ബ്ല . ഡി . 
വിവരങ്ങളും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യലയത്തിൽ തീയതി 19 - 8 - 1997 - ൽ പറയുന്ന എല്ലാ വ്യവസ്ഥകളും ഈ 
നിന്നും 22- 7 -2014 മുതൽ 24 -7 - 2014 ഉച്ചയ്ക്ക് ഒരു മണിവരെ ദർഘാസിനും ബാധകമായിരിക്കും. ദർഘാസിൽ പങ്കെടുക്കാൻ 
ദർ ഘാസ് ഫോറ ത്തിന്റെ വില മണി യോർ ഡ റായോ ആഗ്രഹിക്കുന്ന കരാറുകാർ ( ലേബർ കോൺട്രാക്ട് സൊസൈറ്റി 
രൊക്കം പണമായോ അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ഉൾപ്പെ ടെ ) അ വ രുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിനുവേണ്ടി അടയ്ക്കുന്ന ഒറിജിനൽ ഹാജരാക്കേ ണ്ട താ ണ്. ലേബർ കോൺടാക്ട് 
തുക യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല. പ്രവൃ സൊസൈറ്റികൾ ഈ സാമ്പത്തിക വർഷത്തിൽ എറ്റെടുത്തിരി 
ത്തികളുടെ ദർഘാസ് 30 -7 - 2014 വൈകുന്നേരം 3 മണിവരെ - ക്കുന്ന പണികളുടെ വിശദ വിവരവും അതിന്റെ ആകെ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. പ്രവൃത്തികളുടെ ദർഘാസുകൾ അടങ്കൽ തുകയുടെ സർട്ടിഫിക്കറ്റും അതാത് രജിസ്ട്രാറിൽ 
30 - 7 - 2014 വൈകുന്നേരം 3.30 മണിക്ക് സന്നിഹിതരായിട്ടുള്ള നിന്നും വാങ്ങി ദർഘാസ് ഫോറത്തിനുള്ള അപേക്ഷയോടൊപ്പം 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ എക്സിക്യൂട്ടീവ് എൻജിനീയറോ സമർപ്പിക്കേണ്ടതാണ്. 
അദ്ദേഹം അധികാരപ്പെടുത്തിയ മറ്റ് ഉദ്യോഗസ്ഥനോ തുറ 

- 1989 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
ക്കുന്നതായിരിക്കും. മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ദിവസം 

നിയ മ ത്തിലെ 9 ( 2 ) വകുപ്പ് അ നു സ രിച്ച് പണികൾ 
സർക്കാർ അവധി പ്രഖ്യാ പി ക്കു ക യാ ണെ ങ്കിൽ അതിനു 

ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാർ നിർമ്മാണതുകയുടെ മൊത്തം 
തൊട്ടു പിന്നീടുള്ള പ്രവൃത്തി ദിവസം ടി സമയത്ത് ടി 

ഒരു ശതമാനം കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയി 
ദർഘാസുകൾ നടത്തുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 

ലേക്ക് ബില്ലിൽ നിന്നും കൊടു ക്കേണ്ട താ ണ്. കൂടാതെ 
ഏകദേശ വിലയാണ്മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപേക്ഷ 

- കാലാകാലങ്ങളിൽ മാറ്റം വരുത്തുന്ന നിരക്കനുസരിച്ച് ബില്ലിൽ 
സമർപ്പിക്കുമ്പോൾ യഥാർത്ഥ വില എത്രയെന്ന് ഓഫീസിൽ 

നിന്ന് നൽകേണ്ടതാണ്. കൂടാതെ സർക്കാർ അനുശാസിക്കുന്ന 
അന്വേഷിക്കേണ്ടതും ആയത് ദർഘാസ് പ്രമാണത്തിനായി നികു തികളും ബില്ലിൽ നിന്ന് ഈടാക്കുന്നതാണ്. കരാർ 
ഒടുക്കേണ്ടതുമാണ്. 

ഉടമ്പടിക്ക് സെലക്ഷൻ നോട്ടീസ് നൽകിയാൽ നിശ്ചിത 

കാലാവധിക്കുള്ളിൽ കരാർ ഉടമ്പടി വെച്ച് ടി പ്രവൃത്തികൾ 
-- ദർഘാസ് പ്രമാണങ്ങൾ അംഗീകൃത കരാറുകാർക്ക് മാത്രം 

സമയ പരിധി ക്കു ള്ളിൽ ചെയ്ത് തീർക്കേ ണ്ട താ ണ് . 
ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറ്റം ചെയ്യാൻ പാടില്ലാ അല്ലാത്ത പക്ഷം നിയമാനുസൃത മാ യിട്ടുള്ള നടപടികൾ 
ത്തതുമാണ്. ആവശ്യമായ നിരതദ്രവ്യം ഇല്ലാത്തതും പ്രാഥമിക സ്വീകരിക്കുന്നതായിരിക്കും. 
ഉടമ്പടി 100 മുദ്രപത്രത്തിൽ അച്ചടിച്ചിട്ടി ല്ലാ ത്തു മായ 

- കേരള ജലവിഭവ വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് 
ദർഘാസുകൾ നിരസിക്കുന്നതുമാണ്. ദർഘാസിന്റെ കൂടെ 

നില വിലുള്ള എല്ലാ നിബ ന്ധ ന കളും ഇതിനും ബാധ ക 
ടെണ്ടർ ഫോറം വാങ്ങി യ തിന്റെ റ്റി . ആർ.- 5 രസീതും , 

മായിരിക്കും. 
ലൈസൻസ്, പാൻകാർഡ് എന്നിവയുടെ ശരിപ്പകർപ്പും കൂടി 
കൂടി നൽകേണ്ടതാണ്. പ്രസ്തുത പ്രവൃത്തിയുടെ ഗ്യാരണ്ടി എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ കാര്യാലയം, 
പിരീഡ് ഒന്നരകൊല്ലം ആണ്. ഇലക്ട്രിക്കൽ പ്രവൃത്തിക്ക് മൈനർ ഇറിഗേഷൻ ഡിവിഷൻ, 

( ഒപ്പ്) 
പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 

കാസറഗോഡ്. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


Gaz . No. 30 /2014 /DTP ( Irrigation ). 


